O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


FOREST AND WILDLIFE DEPARTMENT 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


222 


KERALA GAZETTE 


Part III 


OFFICE OF THE CUSTODIAN ( ECOLOGICALLY FRAGILE LANDS ) , THIRUVANANTHAPURAM 


DE - NOTIFICATION 


No. EFL1-111 / 2022 . 


3rd February 2022 . 


[ Under Section 3 ( 2 ) of the Kerala Forest ( Vesting & Management of 

Ecologically Fragile Lands ) Act , 2003 ] 


It is hereby notified for the information of the public that the land detailed in the schedule 
below which formed part of the originally notified Ecologically Fragile Land under Kerala Forest 
( Vesting and Management of Ecologically Fragile Lands ) Act , 2003 vide Notification 
No. EFL12-224 / 2006 dated 4-4-2007 published in Kerala Gazette No. 18 ( Vol . 52 ) dated 1-5-2007 is 
hereby de - notified from the purview of Ecologically Fragile Lands . 


SCHEDULE 


Details of Ecologically Fragile Lands vested in Government as per Section 3 ( 1 ) of Act 21 of 2005 . 


Boundaries 


( 1 ) ( 2 ) 


( 3 ) 


( 4 ) ( 5 ) ( 6 ) ( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


( 12 ) 


( 13 ) 


1 


도 


2 


( Sd . ) 
Custodian ( Ecologically Fragile Lands ) . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


22nd February 2022 


KERALA GAZETTE 


223 


Explanatory Note 


( This does not form part of the notification , but is intended to serve its general purport ) 


An extent of 65.075 Ha of land in Survey No. 15/1 of Kodenchery Village , Thamarassery 
Taluk of Kozhikode District was originally notified as Ecologically Fragile Land under Kerala Forests 
( Vesting and Management of Ecologically Fragile Lands ) Act , 2003 , as per Notification 
No. EFL 12-224 / 2006 dated 4-4-2007 published in Kerala Gazette No. 18 ( Vol . 52 ) dated 1-5-2007 . 


An extent of 8.5709 Ha of land in Sy . No. 15/1 has to be de - notified from the purview of 
Ecologically Fragile Lands pursuant to the direction of Honb'le High Court in MFA 106/2014 and 
WP ( C ) 42528/18 . Hence the land is to be removed from the purview of Ecologically Fragile Lands . 
The de - notification is intended to achieve the above purpose . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


224 


KERALA GAZETTE 


Part III 


ACHENCOVIL DIVISION 


No. D - 433 / 2022 


17 February 2022 


Re - e - TENDER NOTICE 


The Divisional Forest Officer , Achencovil for and on behalf of the Governor of Kerala invites online 


tenders from registered qualified bidders having a valid and active registration with PWD for the following 
works . Tender documents and tender schedules may be downloaded free of cost from the e - GP web site 
www.etenders , kerala.gov.in . All bid / tender documents are to be submitted online only and , in the 
designation , online cover ( s ) / envelope ( s ) on the www.etenders , kerala.gov.in website . Bids shall be accepted 
only through online mode www.etenders , kerala.gov.in website and tenders submitted manually / through post 
will not be entertained . Late online bids will not be accepted . The bidding authority deserves the right to 
modify / cancel any / all bids without assigning any reason . The Forest Department will not be responsible 
for any error like missing of scheduled data while downloading by the bidder and non - receipt of documents 


SCHEDULE 


Si . 
No. 


Tender 

No. 


Name of work 


PAC 
( In Lakh ) 


EMD 
( In Rs . ) 


Cost of tender form 
( Including GST 12 % ) 

( in Rs . ) 


Period of 
Contract 


of 


- 


Rs.1738 / - + GST 
@ 12 % -Rs.209 / 


65 / 21-22 


1 


Artistic Renovation 
Kumbhavurutty water falls 
premises at Kumbhavurutty 
Eco - Tourism centre under 
Achencovil Range during 
2021-22 


8.275 


12500 / 


1 Month 


Total Rs.1950 / 

( Rounded ) 


Rs.525 / - + GST 
@ 12 % -Rs.63 / 


2 


66 / 21-22 


1.00 


1500 / 


1 Month 


= 


Total = Rs.600 / 

( Rounded ) 
Rs.525 / - + GST 
@ 12 % -Rs.63 / 


in 


3 


67 / 21-22 


2.00 


3000 / 


1 Month 


Artistic Construction of 
Entrance Gate at Manalar 
water falls under Achencovil 
Range during 2021-22 
Artistic Construction of Main 
Entrance Gate 
Kumbhavurutty Eco - Tourism 
Centre under Achencovil 
Range during 2021-22 
Construction of a Temporary 
Toilet at Kumbhavurutty in 
Kumbhavurutty Eco - Tourism 
centre of Achencovil Range 
during 2021-22 


= 


Total = Rs.600 / 

( Rounded ) 
Rs.630 / - + GST 
@ 12 % -Rs.76 / 


4 


68 / 21-22 


3.00 


4500 / 


1 Month 


Total Rs.710 / 

( Rounded ) 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


22nd February 2022 


KERALA GAZETTE 


225 


The other details regarding this e - tender are as follows : 


( 1 ) Sale of tender documents 


Can be downloaded from the website 
www.etenders.kerala.gov.in 


( 2 ) Classification of bidder 


: 


D & Above 


( 3 ) Name of Division 


Achencovil Forest Division 


( 4 ) 


Date from which the e - tender document will be 
available in website 


19.02.2022 - 10.00 AM onwards 


- 


( 5 ) Last date of receipt of e- tenders 


: 


26.02.2022 up to 05.00 PM 


( 6 ) Date of opening of e - tender 


: 


28.02.2022 @ 11.30 AM 


1 . 


CONDITIONS 
Bidders shall remit the e - tender document fee and the Earnest Money Deposit using online payment 
option of e - procurement system only and submitted through the internet online banking of State Bank 
of India or through NEFT for other banks . Bidders opting for NEFT facility of online payment are 
advised to exercise this option at least 48 hours before the closing date of bid to ensure that payment 


towards tender document fees and EMD are credited and a confirmation is reflected in the e 


procurement system . The online NEFT remittance form provided by e - procurement system for 
making a NEFT transaction is not a payment confirmation . Kerala Forest Department / NIC / SBI shall 
not be responsible for any kind of delay in payment status confirmation . 


2 . 


Bidders are requested to submit scanned copy of the following documents - Registration certificate 
duly attested by the Superintending Engineer / Executive Engineer , PWD Kerala , GST Registration 
certificate , PAN , Bank details , EMD exemption certificate ( if any ) , preliminary agreement executed 
in Kerala Stamp paper worth Rs . 200 / - , duly filled up proforma for availing e - payment by Online . 
Technical bid and financial bid shall be submitted in their respective designated online covers . 
Subsequently the hard copy of attested copy of Registration certificate , EMD exemption certificate ( if 
any ) , preliminary agreement in original , proof of prequalification etc. would be submitted offline in a 
sealed cover super scribing the name of work and tender number to the office of the Divisional Forest 
officer , Achencovil through speed post / registered post as prescribed in the time schedule , failing 
which such tenders will be rejected . 


2 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


226 


KERALA GAZETTE 


Part III 


The bidding authority deserves the right to modify / cancel any / all bids without assigning any 
reason . The Forest Department will not be responsible for any error like missing of scheduled data 
while downloading by the bidder and non - receipt of documents . 


4 . 


Any further clarifications on this e - tender can be obtained from NIC / the e - tender Helpdesk number 
available in the www.etenders.kerala.gov.in website and from this office during the office hours . The 
details regarding e - payment ( Bidder's bank account number where he / she is having core banking 
facility and email ID ) should be submitted along with the tender . Tenders without these details will 
not be accepted . 


5 . 


The Forest Department will not be responsible for any inconveniences or loss to the Bidder while 
uploading / downloading the bid . 


6 . 


The tender / bids shall be opened online at the office of the Divisional Forest Office , Achencovil in the 
presence of bidders / their representatives who wish to attend at the above address . If the tender 
opening date happens to be on a holiday or non - working day due to any other valid reason , the tender 
opening process will be done on the next working day at same time and place . 


7 . 


Those who have valid experience and expertise in completing Artistic work are preferred over 
others participating in this e - Tender . 


8 . 


The e - Tender of the tenderers having experience in artistic work shall only be considered giving 
weightage . They shall be rated based on the experience ( number of works done and the gross 
amount for which works have already been executed . 


9 . 


Those having experience in government works of similar nature shall be given maximum weightage . 


10 . 


If required , negotiation process shall be conducted for the finalization of e - Tenders . 


11 . 


All other existing conditions related to e - tendering of Kerala PWD and GST rates will be applicable 


to this e - tender also . 


Achencovil 
17.02.2022 


Sd / 
SUNIL SAHADEVAN 
DIVISIONAL FOREST OFFICER 

ACHENCOVIL 
( For and on behalf of the Governor of Kerala ) . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


22nd February 2022 


KERALA GAZETTE 


227 


കണ്ണൂർ ഡിവിഷൻ 


ഈ - ലേല പരസ്യം 


നമ്പർ കെ.എൻ -6929 / 2021 . 


2022 ഫെബ്രുവരി 2 . 


1960 


കണ്ണൂർ ഡിവി ഷനിൽ 

കണ്ണവം യി അഞ്ചില 

ടും പാ യിൽ സക്ഷ നിൽ 
തേക്ക് ആന്റ് മൃദു മ ര ത്തോട്ടം ( 89. 86 ഹെക്ടർ ) ബിറ്റ് -1 തോട്ടത്തിൽ നിൽക്കു ന്ന തുമായ 747 
ചു വടുകളായിട്ടുള്ള 17966 മുളകൾ ( ഏകദേശം 970. 27 എം.ടി ) മുറിച്ച് ശേഖരിച്ച് നീക്കം ചെയ് 
കൊണ്ടുപോകുന്നതിനുള്ള അവകാശം 28-2-2022 - ന് എം . എസ് . ടി . സി . മുഖേന ഇ - ഓക്ഷൻ ചെയ് 
വിൽക്കുന്നതായിരിക്കും . ഏതെങ്കിലും കാരണത്താൽ അന്നേ ദിവസം ലേലം നടക്കാതെ വന്നാൽ 
9-3 -2022 -ലും അന്നും നടക്കാതെ വന്നാൽ 22-3-2022 - ന് നടത്തു 

ന്നതാണ് . 

എം . എസ് . ടി . സി . 
കമ്പനിയിൽ ലേലത്തിനായി രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ് . 
വിശദ വിവരത്തിനായി www.mstcecommerce.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക . കൂടാതെ 
0497-2704808 എന്ന നമ്പരിൽ ബന്ധപ്പെടുക . 


പട്ടിക 


ലോട്ട് 


മുള നിൽക്കുന്ന 


മുളകളുടെ 


മതിപ്പ് വില 


നിരതദ്രവ്യം 


നമ്പർ 


സ്ഥലം 


മുളയുടെ 

അളവ് 
( ഉദ്ദേശം ) MT 


എണ്ണം 
( ഏകദേശം ) 


ഏകദേശം 


₹ 


₹ 


1960 തേക്ക് & 


1/966 


970.27 


2522702 


10,000 


മൃദുമരത്തോട്ടം 
( 89.86 ഹെക്ടർ ) 
ബിറ്റ് -1 കണ്ണവം 


അഡീഷണൽ പിൻ സിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺ സർ വേറ്റർ ( സംരക്ഷണം ) , 
തിരുവനന്തപുരത്തിന്റെ 11-12-2012 - ലെ പാ . ( 5 ) 26274 / 2012 -ാം നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡിപ്പോ 
ലേ വ്യവസ്ഥകൾക്കും നിൽപ്പുമരങ്ങളുടെ വിൽപ്പന സംബന്ധിച്ച് നിലവിലുള്ള മറ്റ് വ്യവസ്ഥകൾക്കും 
കൂടാതെ താഴെ പറയുന്ന നിബന്ധനകൾക്കും വിധേയമായിട്ടായിരിക്കും ലേലം . ലേലത്തിൽ പങ്കെടുക്കു 
വാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ലേലദിവസത്തിന്റെ തൊട്ടു തലേദിവസം വൈകിട്ട് 5 മണിക്ക് മുമ്പായി 
നിരതദ്രവ്യം അടച്ചിരിക്കണം . ഈ തുക ഓൺലൈൻ മുഖേനയോ ഡി.ഡി. മുഖേനയോ കണ്ണൂർ 
ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ അടയ്ക്കാവു ന്നതാണ് . ലേലത്തിൽ പങ്കെടുക്കുന്ന 
ആളിന്റെ രജിസ്ട്രേഷൻ നമ്പർ നിരതദ്രവ്യം അടയ്ക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കണം . രജിസ്റ്റർ 
ചെയ്ത് നിരതദ്രവ്യം മുൻകൂർ അടയ്ക്കുന്ന ലേലക്കാരന് മാത്രമേ ഇ - ഓക്ഷനിൽ പങ്കെടുക്കു വാൻ 
സാധിക്കുകയുള്ളൂ . 


വിജയിക്കുന്ന വേലക്കാരൻ ലേല സ്ഥിരീകരണ കത്ത് ലഭിച്ച് 7 ദിവസത്തിനകം ലേല വിലയുടെ 
35 % തുക ഒടുക്കേണ്ട താണ് . ഈ തുക കേരള സർക്കാരിന്റെ ഇ - ട ഷറി സംവിധാനം മുഖേന 
അടയ്ക്കാവുന്നതാണ് . ടി തുക ഒടുക്കുന്നതിന് വീഴ്ച വരുത്തിയാൽ ടിയാൻ ഒടുക്കിയിട്ടുള്ള നിരതദ്രവ്യം 
സർക്കാരിലേക്ക് കണ്ടു കെട്ടുന്നതും ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം ചെയ്യുന്നതു 
മായിരിക്കും . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


228 


KERALA GAZETTE 


Part III 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ലേലത്തിന് മുമ്പായി ഓരോ ലോട്ടിലുമുള്ള മുള 
കണ്ട് ബോദ്ധ്യപ്പെടേണ്ട തുണ്ട് . അവ സംബന്ധിച്ച് യാതൊരു പരാതികളും ലേലത്തിനു ശേഷം 
പരിഗണിക്കുന്നതല്ല . ലേസ്ഥിരീകരണ കത്ത് ലഭിച്ചാൽ ലേലം കൊണ്ട് മുള പരിശോധിക്കേണ്ടതും 
എന്തെങ്കിലും കാരണവശാൽ മുളയുടെ എണ്ണത്തിൽ കുറവ് ഉണ്ടായാൽ ലഭ്യമായ മുളയുടെ 
ആനുപാതിക തുക അടച്ചാൽ മതിയാകുന്നതുമാണ് . കൂടുതൽ വിവരങ്ങൾക്ക് കണ്ണൂർ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിലോ കണ്ണവം റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസിലോ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ് . 


ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം നടത്തേണ്ടിവരുന്ന പക്ഷം തുക ആദ്യ 
ലേലത്തുകയേക്കാൾ കുറവായാൽ ടി നഷ്ടവും മറ്റ് ചെലവുകളും ഉൾപ്പെടെ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ നിശ്ചയിക്കുന്ന തുക നഷ്ടം വരുത്തിയ ലേ ലക്കാരനിൽ നിന്നും റവന്യൂ റിക്കവറി 
ഉൾപ്പെടെയുള്ള നടപടികൾ മുഖേന ഈടാക്കുന്നതാണ് . 


ലേലം കൊള്ളുന്ന ആൾക്ക് പ്രസ്തുത സ്ഥലത്ത് എന്യൂമറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന 
മുളകൾക്ക് മാത്രം അവകാശമുള്ളതും മറ്റ് മരങ്ങൾക്ക് അവകാശമില്ലാത്തതുമാകുന്നു . 


വിജയിയായ ലേലക്കാരൻ നിലവിലുള്ള നിരക്കിൽ ചരക്ക് സേവന നികുതി , വനവികസന നികുതി , 
വരുമാന നികുതി എന്നിവയും ഒടുക്കേണ്ടതാണ് . ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 
15 ദിവസത്തിനകം ബാക്കി തുകയുടെ മൂന്നിലൊന്നും മൊത്തം തുകയുടെ 5 % വനവികസന നികുതിയും 
നിലവിലുള്ള നിരക്കിൽ ചരക്ക് സേവന നികുതി , വരുമാന നികുതി എന്നിവകളും ഒടുക്കി മൊത്തം 
ലേല ത്തു ക യുടെ 10 % സെക്യൂരിറ്റി ഡെപ്പോസിറ്റും വച്ച് ? 200 - ന്റെ മുദ്ര പത ത്തിൽ ഉടമ്പടി 
വെക്കേണ്ടതുമാണ് . 15 ദിവസത്തിനുള്ളിൽ ടി തുകകൾ ഒടുക്കാതിരുന്നാൽ 12 % പലിശയോടുകൂടി തുകകൾ 
ഒടുക്കുന്നതിന് 

15 ദിവസത്തെ സമയവും 24 % പലിശയോടുകൂടി 15 ദിവസത്തെ സമയവും യുക്തം 
പോലെ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അനു വദിക്കാവുന്നതാണ് . ഈ കാലാവധി 
ക്കു ള്ളിലും തുക ഒടു ക്കാതെ വന്നാൽ കണ്ണൂർ നോർത്തേൺ 
ചെ 

സർക്കിൾ ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ യുക്തം പോലെ 24 % പലിശ നിരക്കിൽ 15 ദിവസത്തേക്കും വീണ്ടും 48 % പലിശ 
നിരക്കിൽ അഡീഷണൽ ( പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( എഫ് , എൽ & ആർ ) 
അവർകളുടെ യുക്തം പോലെ 15 ദിവസത്തേക്കും സമയം അനുവദിക്കാവുന്നതാണ് . എന്നാൽ മുകളിൽ 
പറഞ്ഞ സമയപരിധികളെല്ലാം കരാർ കാലാവധിക്കുള്ളിലായിരിക്കും . 


ബാക്കിയുള്ള മൂന്നിൽ രണ്ട് ലേലത്തുക രണ്ട് തുല്യ ഗഡുക്കളാക്കി ഒടുക്കേണ്ടതാണ് . ആദ്യ 
ഗഡു കരാർ തീയതി മുതൽ 15 ദിവസത്തി നകവും രണ്ടാം ഗഡു കരാർ തീയതി മുതൽ ഒരു 
മാസത്തി ന ക മോ കരാർ കാലാ വ ധി യ ക ക മോ ഏതാണോ ആദ്യം ആ കാലാവ ധിക്കുള്ളിലും 
ഒടുക്കേണ്ടതാണ് . ടി കാലാവധിക്കുള്ളിൽ പണം ഒടുക്കുവാൻ കഴിയാതെ വന്നാൽ 12 % പലിശ നിരക്കിൽ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 15 ദിവസത്തേക്കും 24 % പലിശ നിരക്കിൽ കണ്ണൂർ നോർത്തേൺ 
സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് യുക്തം പോലെ 30 ദിവസത്തേക്കും വീണ്ടും 30 
ദിവസത്തേക്ക് 48 % പലിശ നിരക്കിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( എഫ് , എൽ & ആർ ) അവർകളുടെ യുക്തം പോലെയും കാലാവധി നീട്ടി കൊടുക്കാവുന്നതാണ് . 
എന്നാൽ നീട്ടി കൊടുക്കുന്ന കാലാവധികളെല്ലാം തന്നെ കരാർ കാലാവധിക്കുള്ളിലായിരിക്കും . 


കരാർ കാലാവധി ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 45 ദിവസമാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


22nd February 2022 


KERALA GAZETTE 


229 


ടി കാലാവധിക്കുള്ളിൽ മുറിച്ച് നീക്കം ചെയ്യാതെ കിടക്കുന്ന മുളകൾ കണ്ടുകെട്ടി സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതും കരാറുകാരന് ആയ തിൽ യാതൊരു അവകാശവും ഉണ്ടാ യി രിക്കു ന്നതുമല്ല . 
കരാറുകാരൻ ചെയ്തു തീർക്കാനുള്ള ജോലികൾ വകുപ്പ് ചെയ്യിക്കുന്നതും ആയതിൽ വെച്ചുണ്ടാകുന്ന 
മുഴുവൻ ചെലവും കരാറുകാരനിൽ നിന്ന് ഈടാക്കുന്നതുമായിരിക്കും . 


മുള സ്ഥലത്തു നിന്നും നീക്കം ചെയ്യു ന്നതിനുള്ള ലൈസൻസ് നൽകു ന്നത് ലേലത്തുകയും 
നികു തി കളും പൂർണ്ണ മായും അടച്ച തി നു ശേഷം മാത്ര മാ യി രിക്കും . നില വിലുള്ള നിയമ ങ്ങളും 
ബാധക മാ യി രിക്കും . ലേലക്കാ രൻ കാലാവധി തീരുന്നതു വരെ എല്ലാ സമയവും ലേല സ്ഥലത്ത് 
ഉണ്ടായിരിക്കേണ്ടതാണ് . യാതൊരു കാരണവശാലും സ്ഥാവര ജംഗമ വസ്തുക്കൾക്കോ മറ്റ് മരങ്ങൾക്കോ 
നാശനഷ്ടങ്ങൾ വരുത്താൻ പാടില്ല . അങ്ങനെ ഉണ്ടാകുന്നപക്ഷം നഷ്ടത്തിന് കരാറുകാരൻ ഉത്തരവാദി 
ആകുന്നതാണ് . മുള നിൽക്കുന്ന സ്ഥലത്തിന്റെ 0.4 കി.മീ. ചുറ്റളവിനുള്ളിൽ സംഭവിക്കുന്ന എല്ലാവിധ 
കുറ്റകൃത്യങ്ങൾക്കും കരാറുകാരൻ ഉത്തരവാദിയാവുന്നതാണ് . കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം 
വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ് . ഇതിൽ വീഴ്ച വരുത്തിയാൽ കരാർ റദ്ദാക്കപ്പെടുന്ന 
താണ് . കരാറുകാരന്റെ സെക്യൂരിറ്റി തുക കാലാവധിക്കു ശേഷം തിരിച്ചു നൽകുന്നതാണ് . എന്നാൽ 
സർക്കാരിലേക്ക് ബാധ്യതകൾ വല്ലതുമുണ്ടെങ്കിൽ സെക്യൂരിറ്റി തുകയിൽനിന്നും ഈടാക്കുന്നതാണ് . 
മുള മുറിച്ച് നീക്കം ചെയ്യുന്നതിനിടയിൽ സർക്കാരിനോ സ്വകാര്യ വ്യക്തികൾക്കോ ഉണ്ടാകുന്ന 
നാശ നഷ്ട ങ്ങൾക്കും കരാറുകാരന്റെ ജോലിക്കാർ , പൊതു ജനങ്ങൾ എന്നിവർക്ക് സംഭവിക്കുന്ന 
അപകടം , മരണം എന്നിവയ്ക്കും കരാറുകാരൻ മാത്രം ഉത്തരവാദിയായിരിക്കുന്നതാണ് . 


നികുതി നിരക്കുകളിലും മറ്റ് സർക്കാർ ഫീസുകളിലും കാലാകാലങ്ങളിൽ സർക്കാർ വരുത്തുന്ന 
വർദ്ധനവിന് അനുസരിച്ച് തുക ഒടുക്കുവാൻ കരാറുകാരൻ ബാധ്യസ്ഥനാണ് . 


ഇ- ഓ ക്ഷൻ സംബ ന്ധിച്ച് എം . എ സ് . ടി . സി . പുറ പ്പെ ടു വിച്ചിട്ടുള്ള പൊതു നി യ മ ങ്ങളും 
നടപടിക്രമങ്ങളും ടി ലേലത്തിന് ബാധകമായിരിക്കും . 


ഇ- ഓക്ഷൻ നിബന്ധ നകളിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( എഫ് , എൽ & ആർ ) എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാൽ ആയത് ഈ ലേലത്തിന് 
ബാധകമായിരിക്കും . ടി വിവരം ലേലത്തിന് മുമ്പ് പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ് . മറ്റൊരു 
അറിയിപ്പ് കൂടാതെ ലേ ലം റദ്ദ് ചെയ്യു ന്ന തി നുള്ള അധികാരം കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും . 


ഇ - ഓക്ഷൻ സംബന്ധിച്ച വിശദവിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസങ്ങളിൽ 
ഇ - മെയിൽ ഫോൺ നമ്പർ എന്നിവയിൽ ബന്ധപ്പെടാവുന്നതാണ് . 


ഇ - മെയിൽ- dfo - knr . fortakerala.gov.in.dfokhragmail.com 


ഫോൺ 


: 


ഡിവിഷൻ ഓഫീസ്- 0497 2704808 . 


കണ്ണവം റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ്- 0490 2300971 . 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് , 
കണ്ണൂർ . 


( ഒപ്പ് ) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ . 

( കേരള ഗവർണ്ണർക്കുവേണ്ടി ) 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.22 02:30:53 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


